Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 














തിരുവനന്തപുരം, 23rd February 2021 
വാല്യം 10 ചൊവ്വ 1196 കു ന 
കുഠരാ 11 
Vol. X നന്നധ്രന്തന 11th Kumbham 1196 No. | 8 
5 1942 ഫാൽഗുനം 4 
Tuesday 4th Phalguna 1942 
PART IV 


Private Advertisements and Miscellaneous 
Notifications 


23rd Fes. 2021] 


KERALA GAZETTE 


371 





NOTIFICATION 


It is hereby notified for the information of all 
the public I, 
Mahammad Kunhi P., Madniyya Manzil, Paikam, P. O. 
Nekraje, Kasaragod District, Pin-671 543, holder of 
S.S.L.C. Book No. D 388800 with Register No. 7240 of 
March 1983 and known as Mohammed Kunhi in the 
Ration Card No. 2468143349 (൭. No. 6) dated 
17-6-2017 issued by the Taluk Supply Officer, Kasaragod 
and as Mohammed Kunhi Paikam in the PAN Card 
No. GAXPM0377R issued from the Income Tax 


Department, Govt. of India, is one and the same person. 


authorities concerned and that 


Hereafter I have changed my name as Mohammed Kunhi P. 


This change will come into effect in all records 


related to me. 


Kasaragod, 


1-1-2021. MAHAMMAD KuNHI P. 


NOTIFICATION 


It is hereby notified for the information of all 
authorities concerned and the public that I, Kalliani. K.K, 
Porkkalam House, P.O. Attenganam, Via. Anandasramam, 
Vellarikundu Taluk, Kasaragod District, Pin-671 531, 
holder of Extract of School Admission Register with 
Admission No. 728, date of Admission 25-4-1970 
issued by the Headmaster, GHSS, Pakkam, also 
known as Lakshmi in the Election Identity Card 
No. KL/01/004/186553 dated 23-1-1999 issued by the 
Electoral Registration Officer, Hosdurg Constituency, 
S.S.L.C. No. F 647194 with Register No. 118247 of 
March 2006 of my ഛം 
No. J-082979 with Register No. 535654 of March 2009 
of my daughter Reshma. P. as Lakshmi. K in the Ration 
Card No. 2480039303 (൭1. No. 1) dated 15-3-2017 
issued by the Taluk Supply Officer, Vellarikundu, is one 


son Jagadeesh P., 


and the same person. Hereafter I will be known by the 


name Lakshmi. K only. 


This change will come into effect in all records 


related to me. 


Porkkalam, 


4-1-2021. KALLIANI K. K. 


Gaz. No. 8/2021/DTP (Part IV). 


365 


ഇടപ്പള്ളി സബ്‌ രജിസ്ര്രാര്‍ ഓഫീസില്‍ നിന്നും 


പരസ്യം ചെയ്യുന്നത്‌. 


നമ്പര്‍ ഐ.എന്‍.എസ്‌ (42)491/2021. 2021 ഫെഡ്രുവരി 12. 


കേരള സംസ്ഥാനത്ത്‌ എറണാകുളം ജില്ല, മൂവാറ്റുപുഴ 
താലൂക്ക്‌, ഏനാനല്ലൂര്‍ വില്ലേജ്‌, മുല്ലപ്പുഴച്ചാല്‍ പി.ഒ. 
ഏനാനല്ലൂര്‍ കരയില്‍ കൊടക്കപ്പാറ താമസം നെല്ലിക്കുന്നേല്‍ 
മത്തായി എന്ന മാത്യൂ മകന്‍ തോമസ്‌ മാത്യു, ടിയില്‍ 
തോമസ്‌ മാത്യൂ ഭാര്യ ജയിന്‍ എന്നിവര്‍ 2020 ജനുവരി മാസം 
17-90 തീയതി എഴുതി വച്ചതായി അവകാശപ്പെടുന്ന ഒരു 
വില്‍പ്പ്രതം രജിസ്റ്റര്‍ ചെയ്ത്‌ കിട്ടുന്നതിനുവേണ്ടി ടി വില്‍പ്പ്രത 
ത്തിലെ രണ്ടാം കക്ഷിയായ എറണാകുളം ജില്ല, മൂവാറ്റുപുഴ 
താലൂക്ക്‌, ഏനാനല്ലൂര്‍ വില്ലേജ്‌, മുല്ലപ്പുഴച്ചാല്‍ പി. ഒ. 
ഏനാനല്ലൂര്‍ കരയില്‍ കൊടക്കപ്പാറ താമസം നെല്ലിക്കുന്നേല്‍ 
ടി തോമസ്‌ മാത്യൂ ഭാര്യ ജയിന്‍ എന്നവര്‍ ഈ ഓഫീസില്‍ 
28-9-2020-90 തീയതിയില്‍ ഹാജരാക്കുകയുണ്ടായി. ടി 
വില്‍പ്പ്രതത്തോടൊപ്പം വില്‍പ്പ്രതകര്‍ത്താവായ നെല്ലിക്കുന്നേല്‍ 
മത്തായി എന്ന മാത്യൂ മകന്‍ തോമസ്‌ മാത്യൂ എന്നയാള്‍ 
മരണപ്പെട്ടുപോയി എന്നു തെളിയിക്കുന്നതിനുള്ള മരണ 
സര്‍ട്ടിഫിക്കറ്റും ഹാജരാക്കുകയുണ്ടായി. ടി വില്‍പ്രതം 3-90 
പുസ്തകം പി. 1/2020-0 നമ്പരായി സ്വീകരിച്ചിട്ടുള്ളതും ടി 
വില്‍പ്രതം സംബന്ധിച്ച ആദ്യ വിചാരണ 2021-ാമാണ്ട്‌ 
aBloN@ മാസം 21-90 തീയതി ബുധനാഴ്ച പകല്‍ 
11 മണിക്ക്‌ ഇടപ്പള്ളി സബ്‌ രജിസ്ര്രാര്‍ ഓഫീസില്‍ വച്ച്‌ 
നടത്തുന്നതിന്‌ നിശ്ചയിച്ചിരിക്കുന്നതുമാകൂന്നു. ആകയാല്‍ ടി 
വില്‍പ്പ്രതം രജിസ്റ്റര്‍ ചെയ്തു കൊടുക്കുന്നത്‌ സംബന്ധിച്ച്‌ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലൂം ആക്ഷേപമോ തര്‍ക്കമോ 
ഉള്ളപക്ഷം വിചാരണ ദിവസമായ 2021-ാമാണ്ട്‌ ഏപ്രില്‍മാസം 
21-90 തീയതി ബുധനാഴ്ച പകല്‍ 11 മണിക്ക്‌ നേരിട്ടോ 
നിയമപ്രകാരം അധികാരപ്പെടുത്തിയ വക്കീല്‍ മുഖാന്തിരമോ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേ ണ്ടതും 


അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങളോ തര്‍ക്കങ്ങളോ 


ഗാനിക്കുന്നതല്ലാത്തതുമാകുന്നു. 


സബ്‌ രജിസ്ര്രാര്‍ ഓഫീസ്‌, 


(ഒപ്പി) 


ഇടപ്പള്ളി. സബ്‌ രജിസ്ട്രാര്‍. 


